Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012-14 


COVERNS 


കയ 


, 


ാർ 


ള സർക് 
WMENT OF 


E 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയhu 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 14 


No . 


2nd April 2013 
2013 ഏപ്രിൽ 2 
12th Chaithra 1935 
1935 ചൈതം 12 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 

PATHANAMTHITTA DISTRICT 


Thiruvalla Taluk 


ലേലപ്പരസ്യം 


( 1) 


നമ്പർ ബി2 - 135 / 2013 . 

2013 ജനുവരി 23. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻ സ് പെക്ടർ കസ്റ്റ ഡി യി ലെ ടുത്ത് 
സി . ആർ. 821/ 11 -ാം നമ്പ രായി കേസെ ടു ത്തിട്ടുള്ളതും 
പുളിക്കീഴ് ബോട്ട് യാർഡിൽ സൂക്ഷിച്ചുവരുന്നതുമായ വള്ളം 
ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി 
ട്ടുള്ളതാണ്. ടി വള്ളം 28- 5 - 2013 -ാം തീയതി 11.30 മണിക്ക് 
തിരുവല്ല തഹശീൽദാരുടെയോ, തഹശീൽദാർ ചുമതലപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യ ത്തിൽ തിരു വല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹി 
ക്കു ന്ന വർ 2 ,000 നിര ത ദ്രവ്യം കെട്ടി വെ യ് ക്കേ ണ്ട തും 
തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതു മാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടു ത്തു ന്നതും ലേല 
തുകയും വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കുവരുത്തേണ്ടതുമാണ്. ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വള്ളം 
(പസ്തുത സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേ ണ്ട താണ്. 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 


പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചു വരുന്ന കെ . എൽ 07 എ . പി . - 1700 
നമ്പർ സ്വരാജ് മസ്താ കമ്പനി വക മിനി ലോറി ലേലം 
ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടു 
ള്ളതാണ്. ടി വാഹനം 28 - 5 - 2013 -ാം തീയതി 11.30 മണിക്ക് 
തിരുവല്ല തഹശീൽദാരുടെയോ തഹശീൽദാർ ചുമതലപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ കോയിപ്രം 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹി 
ക്കുന്നവർ 16 ,000 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും തിരിച്ച 
റിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ 
തുകയ് ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും 
വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ 
തന്നെ ടിയാൾ ഒടുക്കുവരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ് 
സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേല 
ത്തിനും ബാധകമാണ്. 


(2) 


നമ്പർ ബി2 - 329 / 2013. 

2013 ജനുവരി 23. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 03 ജി .- 9302 നമ്പർ 
ബജാജ് കമ്പനി വക പിക്കപ്പ് വാൻ ലേലം ചെയ്യുന്നതിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി 
വാഹനം 28- 5 - 2013 -ാം തീയതി 11. 15 മണിക്ക് തിരുവല്ല 


നമ്പർ ബി2 - 327 / 2013 . 


2013 ജനുവരി 23 . 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കോയിപ്രം 


തഹശീൽദാരുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥരുടെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല പോലീസ് 


- 


ൻ 


പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ലേ ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കു ന്ന വർ 1, 000 
നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും തിരിച്ചറിയൽ രേഖകൾ 
സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും വിൽപ്പന നികുതിയും 
ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കു 
വരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തു നിന്നും 
നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലത്തിനുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 - 10230 / 2012. 

2013 ജനുവരി 29. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
അഡീഷണൽ തഹശീൽദാർ പിടിച്ചെടുത്ത് തിരുവല്ല പോലീസ് 
കസ്റ്റഡിയിൽ ഏൽപ്പിച്ചിട്ടുള്ളതും തിരുവല്ല പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചു വരുന്നതുമായ കെ . എൽ. 17 എ - 4943 
നമ്പർ ഐഷർ കമ്പനി വക ടിപ്പർ ലോറി ലേലം ചെയ്യുന്ന 
തിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി 
വാഹനം 28 - 5 - 2013 -ാം തീയതി 11 മണിക്ക് തി രു വല്ല 
തഹശീൽദാരുടെയോ തഹശീൽദാർ ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല പോലീസ് 
സ്റ്റേഷൻ പരി സ രത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേല ത്തിൽ പങ്കെടുക്കാൻ ആഗ്ര ഹി 
ക്കുന്നവർ 30 ,000 നിര തദവ്യം കെട്ടി വെയ്ക്കേ ണ്ട തും , 
തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലിക മായി സ്ഥിര പ്പെടു ത്തു ന്നതും ലേല 
ത്തുകയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കു വരു ത്തേ ണ്ട തു മാ ണ് . 
ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം 
വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 - 330/ 2013. 

- 2013 ജനുവരി 23. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 04 ക്യൂ .- 3976 നമ്പർ 
PIAGGIO കമ്പനി വക ആപ്പേ കാർഗോ പിക്കപ്പ് വാൻ ലേലം 
ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടു 
ള്ളതാണ്. ടി വാഹനം 28 - 5 - 2013 -ാം തീയതി 12 മണിക്ക് 
തിരുവല്ല തഹശീൽദാരുടെയോ, അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥരുടെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല പോലീസ് 
സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു 
ന്നവർ 2,500 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും തിരിച്ചറിയൽ 
രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും വിൽപ്പന നികുതിയും 
ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കു 
വരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തു നിന്നും 
നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലത്തിനുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 - 11152 /2012 . 

2013 ജനുവരി 29. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 07 എ .- 2107 നമ്പർ 
സ്വരാജ് മസ്ദാ കമ്പനി വക ഗുഡ് സ് കാരി യർ ലേലം 
ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടു 
ള്ളതാണ്. ടി വാഹനം 28 - 5 - 2013 -ാം തീയതി 12.30 മണിക്ക് 
തി രു വല്ല തഹശീൽദാ രു ടെയോ തഹശീൽദാർ ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കു ന്ന താ ണ്. ലേല ത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ 3,000 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും 
തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തു 
കയും വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കുവരുത്തേണ്ടതുമാണ്. ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം 
പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാ 
രണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 - 4489 / 2012 . 

2013 ജനുവരി 29. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻ സ് പെ ക് ടാർ കസ്റ്റ ഡി യി ലെടുത്ത് 
സൂക്ഷിച്ചുവരുന്നതും HARI 4790 എന്ന്ആലേഖനം ചെയ്തിട്ടു 
ള്ളതുമായ വള്ളം ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ 
കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വള്ളം 28 - 5 - 2013 -ാം 
തീയതി 11 മണിക്ക് തി രു വല്ല തഹ ശീൽ ദാ രു ടെയോ, 
തഹശീൽദാർ ചുമതലപ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥന്റെ യോ 
സാന്നിദ്ധ്യത്തിൽ പുളിക്കീഴ് ബോട്ട് യാർഡിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ 2,500 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും 
തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും, ലേലത്തു 
കയും വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ടിയാൾ ഒടുക്കു വരുത്തേണ്ടതുമാണ്. ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വള്ളം 
( പസ്തുത സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേ ണ്ട താണ്. 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 - 2431/2012 . 


2013 ഫെബ്രുവരി 22 . 


-- അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കോയിപ്രം 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ. എൽ. 04 എച്ച്.- 4714 നമ്പർ 
ഐഷർ കമ്പനി വക ട്രക്ക് ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട 
ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 28- 5- 2013 -ാം 
തീയതി 12.30 മണിക്ക് തിരുവല്ല തഹശീൽദാരുടെയോ 


സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും വിൽപ്പന നികുതി 
യും ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ടിയാൾ 
ഒടുക്കു വരു ത്തേ ണ്ട തു മാ ണ്. ജില്ലാ കളക്ടർ ലേലം 
സ്ഥിരീ ക രിച്ച് 15 ദിവ സ ത്തി നകം വാഹനം പസ് ത 
സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ് 
സർക്കാർ ലേല ത്തി നുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമാണ്. 


തഹശീൽദാർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റയോ 
സാന്നിദ്ധ്യത്തിൽ കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 
വച്ച് പര സ്യ മായി ലേലം ചെയ്ത് വിൽക്കു ന്ന താ ണ് . 
ലേല ത്തിൽ പങ്കെടു ക്കാൻ ആഗ്രഹിക്കു ന്ന വർ 25, 000 
നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതും, തിരിച്ചറിയൽ രേഖകൾ 
സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും വിൽപ്പന നികുതിയും 
ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾത്തന്നെ ടിയാൾ ഒടുക്കു 
വരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 
ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


- ( 11 ) 


നമ്പർ ബി2 - 10229 / 2012. 


2013 ഫെബ്രുവരി 22. 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 03 എൽ- 5381 നമ്പർ 
ബജാജ് കമ്പനി വക ഗുഡ് സ് കാരി യർ ഓട്ടോ ലേലം 
ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടു 
ള്ളതാണ്. ടി വാഹനം 28-5- 2013 -ാം തീയതി രാവിലെ 11 മണിക്ക് 
തി രു വല്ല തഹശീൽദാ രു ടെയോ തഹശീൽദാർ ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കു ന്ന താ ണ്. ലേല ത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ 1,600 നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതും 
തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയും 
വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ 
തന്നെ ടിയാൾ ഒടുക്കു വരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ് 
സർക്കാർ ലേല ത്തിനുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി2 -15289/ 2012 . 

2013 ഫെബ്രുവരി 22. 
- അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പുളിക്കീഴ് 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 03 എൽ- 8450 നമ്പർ 
ബജാജ് കമ്പനി വക പെട്ടി ഓട്ടോ ലേലം ചെയ്യുന്നതിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി 
വാഹനം 28 - 5- 2013 -ാം തീയതി പകൽ 11 മണിക്ക് തിരുവല്ല 
തഹശീൽദാരുടെയോ തഹശീൽദാർ ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ പുളിക്കീഴ് പോലീസ് 
സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കു ന്ന താ ണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്ര ഹി 
ക്കുന്നവർ 5,000 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും തിരിച്ചറിയൽ 
രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും, ലേലത്തുകയും വിൽപ്പന നികുതിയു 
മുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ടിയാൾ 
ഒടുക്കു വരു ത്തേ ണ്ട തു മാ ണ്. ജില്ലാ കളക്ടർ ലേലം 
സ്ഥിരീ ക രിച്ച് 15 ദിവ സ ത്തി നകം വാഹനം പ്രസ് ത 
സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാ രണ 
സർക്കാർ ലേല ത്തി നുള്ള എല്ലാ നിബ ന്ധ ന കളും ഇ 
ലേലത്തിനും ബാധകമാണ്. 


താലൂക്കാഫീസ്, 
തിരുവല്ല . 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


- ( 10 ) 


നമ്പർ ബി2 - 13272 / 2012. 


2013 ഫെബ്രുവരി 22. 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചു വരുന്ന കെ . എൽ. 04 എക്സ് - 3948 
നമ്പർ മഹീന്ദ്ര ചാമ്പ്യൻ തീവീലർ ലേലം ചെയ്യു ന്ന തിന് 
പത്ത നം തിട്ട ജില്ലാ കളക്ടർ ഉത്ത ര വാ യിട്ടു ള്ള താ ണ് . 
ടി വാഹനം 28- 5-2013 -ാം തീയതി പകൽ 10.30 മണിക്ക് തിരുവല്ല 
തഹശീൽദാരുടെയോ, തഹശീൽദാർ ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല പോലീസ് 
സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 

6, 000 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും തിരിച്ചറിയൽ 
രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 


